Kerala Gazette No. 20 dated 19th May 2020. 


PART I 


Section iii 


eer Ti 


പ 


Te 


t 


KERALA 


കേരള സർക്കാർ 


നിയമ ( നിയമനിർമ്മാണം- ഇ ) വകുപ്പ് 


വിജ്ഞാപനം 


2019 

ജൂലൈ 6 


നമ്പർ 392 ലെഗ്.ഇ 1/ 2019 നിയമം. 


തിരുവനന്തപുരം, 


1194 മിഥുനം 21 


1941 ആഷാഢം 15 . 


2019 ജൂലൈ 6 -ാം തീയതി കേരള ഗവർണ്ണർ വിളംബരപ്പെടുത്തിയ താഴെ പറയുന്ന 
ഓർഡിനൻസ് പൊതുജനങ്ങളുടെ അറിവിലേക്കായി ഇതിനാൽ പ്രസിദ്ധപ്പെടുത്തുന്നു. 


ഗവർണ്ണറുടെ ഉത്തരവിൻപ്രകാരം, 


വിജയകുമാർ , റ്റി., 
പെഷ്യൽ സെക്രട്ടറി ( നിയമം). 


G 12020/DTP. 


13 


2 


2019 - ലെ 33 -ാം നമ്പർ ഓർഡിനൻസ് 


2019 - ലെ കേരള സ്വകാര്യ സ്വത്തിനുള്ള നാശനഷ്ടം തടയലും 

നഷ്ടപരിഹാരം നൽകലും ഓർഡിനൻസ് 


കേരള ഗവർണ്ണർ 


ഭാരത റിപ്പബ്ലിക്കിന്റെ എഴു പതാം സംവ ത്സ ര ത്തിൽ 
വിളംബരപ്പെടുത്തിയത്. 


നാശനഷ്ടമുണ്ടാക്കുന്ന പ്രവൃത്തികൾമൂലം സ്വകാര്യ സ്വത്തിന് 
ഇടയ്ക്കിടെയുണ്ടാകുന്നതും വ്യാപകവുമായ നാശനഷ്ടം 
തടയുന്നതിനും നഷ്ടപരിഹാരം നൽകുന്നതിനു 
വേണ്ടിയും അതുമായി ബന്ധപ്പെട്ടതോ 
അതിന് ആനുഷംഗികമായ തോ 
ആയ കാര്യങ്ങൾക്കും വേണ്ടി 
വ്യവസ്ഥ ചെയ്യുന്നതിനുള്ള 


ഒരു 


ഓർഡിനൻസ് 


പീഠിക . 2019 - ലെ കേരള സ്വകാര്യസ്വത്തിനുള്ള നാശനഷ്ടം തടയലും നഷ്ട 
പരിഹാരം നൽകലും ഓർഡിനൻസ് (2019 - ലെ 5) 2019 ജനുവരി 8 -ാം തീയതി കേരള 
ഗവർണ്ണർ വിളംബരപ്പെടുത്തിയിരുന്നതിനാലും, 


2019 ജനുവരി 25 -ാം തീയതി ആരംഭിച്ച് 2017 ഫെബ്രുവരി 12 -ാം തീയതി 
അവസാനിച്ച കേരള സംസ്ഥാന നിയമസഭയുടെ സമ്മേളനകാലത്ത് പ്രസ്തുത 
ഓർഡിനൻസിനു പകരം സംസ്ഥാന നിയമസഭയുടെ ഒരു ആക്റ്റ് കൊണ്ടുവരുന്നതി 
നുള്ള ഒരു ബിൽ നിയമസഭയിൽ അവർ 

വതരിപ്പിക്കുന്നതിനും പാസ്സാക്കുന്നതിനും 
കഴിയാതിരുന്നതിനാലും; 


പ്രസ്തുത ഓർഡിനൻസിലെ വ്യവസ്ഥകൾ നിലനിർത്തുന്നതിനായി 2019 - ലെ 
കേരള സ്വകാര്യസ്വത്തിനുള്ള നാശനഷ്ടം തടയലും നഷ്ടപരിഹാരം നൽകലും 
ഓർഡിനൻസ് (2019 - ലെ 10 ) 2019 ഫെബ്രുവരി 25 -ാം തീയതി കേരള ഗവർണ്ണർ 
വിളംബരപ്പെടുത്തിയിരുന്നതിനാലും; 


201 9 


മെയ് 


27 - 0 0 


4- ാ ം 


തീയതി ആരംഭിച്ച് 2019 ജൂ ബെല് 

തീയതി 
അ വ സാ നിച്ച് കേ രള 

നിയ മ സ ഭ യു ടെ സമ്മേ ള ന കാ ലത്ത് 

പസ്തൂത 
ഓർഡിനൻസിനു പകരം സംസ്ഥാന നിയമസഭയുടെ ഒരു ആക്റ്റ് കൊണ്ടുവരുന്നതി 
നുള്ള ഒരു ബിൽ നിയമസഭയിൽ അവർ 

വതരിപ്പിക്കുന്നതിനും പാസ്സാക്കുന്നതിനും 
കഴിയാതിരുന്നതിനാലും; 


14 


3 


ഭാരതത്തിന്റെ ഭരണഘടനയുടെ 213 -ാം അനുച്ഛേദം (2) -ാം ഖണ്ഡം ( എ ) ഉപഖണ്ഡ 
പ്രകാരം പ്രസ്തുത ഓർഡിനൻസിന് 2019 ജൂലൈ 8 -ാം തീയതി പ്രാബല്യമില്ലാതായിതീരു 
മെന്നതിനാലും; 


പ്രസ്തുത ഓർഡിനൻസിലെ വ്യവസ്ഥകൾ ചില ഭേദഗതികളോടെ നിലനിർത്താതി 
രിക്കുന്നപക്ഷം വൈഷമ്യങ്ങൾ ഉണ്ടാകുമെന്നതിനാലും; 


കേരള സംസ്ഥാന നിയമസഭാ സമ്മേളനത്തിലല്ലാത്തതിനാലും, താൻ സത്വര നടപടി 
എ ടു ക്കേ ണ്ടത് 

ആവ ശ്യ മാ കു ന്ന സാഹ ചര്യ ങ്ങൾ നില വി ലു ണ്ടന്ന് 
കേരള ഗവർണ്ണർക്ക് ബോധ്യമായിരിക്കുന്നതിനാലും; 


ഇപ്പോൾ, അതിനാൽ, ഭാരതത്തിന്റെ ഭരണഘടനയുടെ 213 -ാം അനുച്ഛേദം 
(1) -ാം ഖണ്ഡപ്രകാരം നൽകപ്പെട്ട അധികാരങ്ങൾ വിനിയോഗിച്ച് കേരള ഗവർണ്ണർ 
താഴെപ്പറയുന്ന ഓർഡിനൻസ് വിളംബരപ്പെടുത്തുന്നു: 

1. ചു രൂ ക്ക പേരും പാരം ഭവും.- ( 1 ) ഈ ഓർഡിനൻസിന് 
കേരള സ്വകാര്യ സ്വത്തിനുള്ള നാശനഷ്ടം തടയലും നഷ്ടപരിഹാരം നൽകലും 
ഓർഡിനൻസ് എന്ന് പേര് പറയാം. 


2 019 - ല 


( 2 ) ഈ ഓർഡിനൻസിലെ 3 എ യും 5 എ യും വകു പ്പു കൾ ഉടൻ 
പ്രാബല്യത്തിൽ വരുന്നതും ശേഷിക്കുന്ന വ്യവസ്ഥകൾ 2019 ജനുവരി 8 -ാം തീയതി 
പ്രാബല്യത്തിൽ വന്നതായി കരുതപ്പെടേണ്ടതുമാണ്. 


2. നിർവ്വചനങ്ങൾ. ഈ ഓർഡിനൻസിൽ സന്ദർഭം മറ്റു വിധത്തിൽ ആവശ്യ 
പ്പെടാത്തപക്ഷം, 


( എ ) “ നാശ ന ഷ മു ണ്ടാ ക്കുന്ന പ്രവ്യത്തി എന്നാൽ വർഗ്ഗീയ ലഹള, 
ഹർത്താൽ, ബന്ദ്, പ്രകടനം, മാർച്ച്, ഘോഷയാത്ര , റോഡ് ഗതാഗതം തടയൽ 
അല്ലെങ്കിൽ ഏതു പേരിൽ വിളിക്കുന്ന, അതുപോലെയുള്ള സംഘംചേരൽമൂലം 
ഏതെങ്കിലും വ്യക്തിയോ, വ്യക്തികളുടെ കൂട്ടമോ, സാമൂഹികമോ മതപരമോ 
രാഷ്ട്രീയമോ ആയ സംഘടനയോ ഏതെങ്കിലും സ്വകാര്യസ്വത്തിന് നാശനഷ്ടമോ 
നഷ്ടമോ നശീകരണമോ ഉണ്ടാക്കുന്ന ഒരു പ്രവൃത്തിഎന്നർത്ഥമാകുന്നു ; 

( ബി ) “ നിർണ്ണയിക്കപ്പെട്ട ” എന്നാൽ ഈ ഓർഡിനൻസിൻ കീഴിൽ ഉണ്ടാ 
ക്കിയ ചട്ടങ്ങളാൽ നിർണ്ണയിക്കപ്പെട്ടത് എന്നർത്ഥമാകുന്നു ; 

( സി ) “ സ്വകാര്യസ്വത്ത്” എന്നൽ 1984- ലെ പ്രിവൻഷൻ ഓഫ് ഡാമേജ് ടു 
പബ്ലിക് പ്രോപ്പർട്ടി ആക്സിൻ ( 1984- ലെ 3 -ാം കേന്ദ്ര ആക്റ്റ്) കീഴിൽ നിർവ്വചിക്കപ്പെട്ടിട്ടുള്ള 
പൊതുസ്വത്ത് അല്ലാതെയുള്ള, ഏതെങ്കിലും ആളുടെയോ സംഘടനയുടെയോ 
സ്ഥാപനത്തിന്റെയോ അസ്തിത്വത്തിന്റെയോ ഉടമസ്ഥതയിലോ കൈവശത്തിലോ 
നിയന്ത്രണത്തിൻ കീഴിലോ ഉള്ള, ഏതെങ്കിലും യന്ത്രസാമഗ്രി ഉൾപ്പെടെയുള്ള 

എതെ ങ്കിലും സ്വത്ത് എന്നർ ത്ഥ മാ കു ന്നു . 


സ്ഥാവ ര മാ 


ജംഗ മ ൽ മാ 


ആ യ 


15 


4 


ഈ 


3. നാശനഷ്ടമുണ്ടാക്കുന്ന പ്രവൃത്തിക്കുള്ള നിരോധനം. - വർഗ്ഗീയ ലഹളയിലോ, 
ഹർത്താലിലോ, ബന്ദിലോ, പ്രകടനത്തിലോ, മാർച്ചിലോ, ഘോഷയാത്രയിലോ, 
റോഡ് ഗതാഗതം തടയലിലോ അല്ലെങ്കിൽ ഏതു പേരിൽ വിളിക്കുന്ന, അതുപോ 
ലെയുള്ള സംഘം ചേരലിലോ പങ്കെടുക്കുന്ന യാതൊരാളും നാശനഷ്ടമുണ്ടാക്കുന്ന 
എന്തെങ്കിലും പ്രവൃത്തി ചെയ്യാൻ പാടുള്ളതല്ല . 

3 എ . പോലീസിന് വീഡിയോ റെക്കോർഡിംഗ് ചെയ്യാമെന്ന്. 
ഓർഡിനൻസിൻ കീഴിലുള്ള ഒരു കുറ്റം ചെയ്യു ന്നത് പോലീസിന് വീഡിയോ 
റെക്കോർഡിംഗ് ചെയ്യാവുന്നതും അങ്ങനെയുള്ള വീഡിയോ റെക്കോർഡിംഗ് 1872 - ലെ 
ഇൻഡ്യൻ തെളിവ് നിയമത്തിലെ ( 1872 - ലെ 1 -ാം കേന്ദ്ര ആക്ട്) 65 ക , 65 ഖ എന്നീ 
വകുപ്പുകളിലെ വ്യവസ്ഥകൾക്ക് വിധേയമായി ഏതെങ്കിലും നടപടിക്രമങ്ങളിൽ 
സ്വീകാര്യമായിരിക്കുന്നതുമാണ്. 

4. നാശനഷ്ടമുണ്ടാക്കുന്ന പ്രവൃത്തി ചെയ്യുന്നതിനുള്ള ശിക്ഷ . - നാശനഷ്ടമു 
ണ്ടാക്കുന്ന ഒരു പ്രവൃത്തി ചെയ്യുന്ന ഏതൊരാളും അഞ്ചു വർഷത്തോളമാകാവുന്ന 
കാലത്തേയ്ക്ക് രണ്ടിലേതെങ്കിലും തരത്തിൽപ്പെട്ട തടവു നൽകി ശിക്ഷിക്കപ്പെടു 
ന്നതും പിഴ ശിക്ഷയ്ക്ക് കൂടി അർഹനാകുന്നതുമാണ്. 

5. തീ കൊണ്ടോ ഫോടക വസ്തു കൊണ്ടോ നാശനഷ്ടമുണ്ടാക്കുന്ന പ്രവൃത്തി 
ചെയ്യുന്നതിനുള്ള ശിക്ഷ . - തീ കൊണ്ടോ ഫോടകവസ്തു കൊണ്ടോ നാശനഷ്ട 
മു ണ്ടാ ക്കുന്ന ഒരു പ്രവൃത്തി ചെയ്യുന്ന ഏതൊരാളും ജീ വ പ ര്യ ത ത്ത ടവോ 
പത്തു വർഷത്തോളമാകാവുന്ന കാലത്തേയ്ക്ക് രണ്ടിലേതെങ്കിലും തരത്തിൽപ്പെട്ട 
തടവോ നൽകി ശിക്ഷിക്കപ്പെടുന്നതും പിഴ ശിക്ഷയ്ക്ക് കൂടി അർഹനാകുന്നതുമാണ്. 

5 എ . കുറ്റങ്ങൾ കോണെസബിളും ജാമ്യം അനുവദിക്കേണ്ടതല്ലാത്തതും 
ആയിരിക്കുമെന്ന്. ഈ ഓർഡിനൻസിൻ കീഴിൽ ഉള്ള കുറ്റങ്ങൾ കോണെസബിളും 
ജാമ്യം അനുവദിക്കേണ്ടതല്ലാത്തതും ആയിരിക്കുന്നതാണ്. 

6. ജാമ്യം. -4 -ാം വകുപ്പിൻ കീഴിലോ 5 -ാം വകുപ്പിൻ കീഴിലോ ശിക്ഷിക്ക 
പ്പെടാവുന്ന ഒരു കുറ്റത്തിന് ശിക്ഷിക്കപ്പെട്ടതോ അല്ലെങ്കിൽ കുറ്റാരോപിതനോ ആയ 
യാതൊരാളെയും, കസ്റ്റഡിയിൽ ആണെങ്കിൽ, കടം വീട്ടാൻ കഴിവുള്ള രണ്ട് ജാമ്യക്കാർ 
ബോണ്ട് വെച്ചു കൊണ്ടും, സംഭവസ്ഥലത്തിനു മേൽ അധികാരിതയുള്ള ഡെപ്യൂട്ടി 
കളക്ടർ ( ജനറൽ)-ന്റെയോ അദ്ദേഹത്തിന്റെ അഭാവത്തിൽ ഡെപ്യൂട്ടി കളക്ടർ (ജന്നൽ) 

-ന്റെ 
ചുമതല വഹിക്കുന്ന ഉദ്യോഗസ്ഥന്റെയോ ഒരു റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ 
കോടതി തീരുമാനിച്ചേയ്ക്കാവുന്ന, നശിപ്പിക്കപ്പെട്ടതോ നാശനഷ്ടമുണ്ടാക്കപ്പെട്ടതോ 
ആയ സ്വത്തിന്റെ മൂല്യത്തിന്റെ ഒന്നു പകുതിയിൽ കുറയാതെയുള്ള, മതിയായ ഈട് 
ബാങ്ക് ഗ്യാ ര ണ്ടിയുടെ രൂപ ത്തിൽ നൽകി കൊണ്ടാ 

ങ്കിൽ 
കോടതിയിൽ ഡപ്പോസിറ്റ് ചെയ്തു കൊണ്ടോ, അങ്ങനെയുള്ള മോചനത്തിനായുള്ള 
അപേക്ഷ എതിർക്കുന്നതിന് പ്രോസിക്യൂഷന് ഒരു അവസരം നൽകാതെ ജാമ്യത്തിൽ 
മോചിപ്പിക്കുവാൻ പാടുള്ളതല്ല. 

7. കുറ്റങ്ങളുടെ വിചാരണ.- (1) ഈ ഓർഡിനൻസിനു കീഴിലുള്ള കുറ്റങ്ങൾ 
1973 - ലെ ക്രിമിനൽ നടപടി നിയമസംഹിതയിലെ (1974- ലെ 2 -ാം കേന്ദ്ര ആക്ട്) 
വ്യവസ്ഥകൾ പ്രകാരം അന്വേഷിക്കേ ണ്ടതും വിചാ രണ നട ത്തേ ണ്ട തു മാ ണ് . 

(2 ) ഈ ഓർഡിനൻസിനു കീഴിലുള്ള ഒരു കുറ്റത്തിന് കുറ്റ സ്ഥാപനത്തിൻമേൽ 
ഒരു കോടതി ഒരു ശിക്ഷാവിധി ചുമത്തുമ്പോൾ കുറ്റം ചെയ്തത്മൂലം ഏതെങ്കിലും 
ആൾക്കുണ്ടായ എന്തെങ്കിലും നാശനഷ്ടത്തിനോ നഷ്ടത്തിനോ നശീകരണത്തിനോ 


അല്ലെ 


പണം 


16 


5 


3 5 7 - ാം 


ഉള്ള നഷ്ട പ രി ഹാരം നൽകു ന്ന തിന് ഉത്ത ര വി ടേ ണ്ട തും , അങ്ങ നെയുള്ള 
നഷ്ടപരിഹാരം 1973 - ലെ ക്രിമിനൽ നടപടി നിയമസംഹിതയിലെ ( 1974 - ലെ 2 -ാം കേന്ദ്ര 
ആക്റ്റ്) 

വകു പ്പിൽ വ്യവസ്ഥ ചെയ്തിട്ടുള്ള പകാര ം കോട തി 
തീരുമാനിക്കേണ്ടതും ആയത് 1968 - ലെ കേരള റവന്യൂ റിക്കവറി ആക്ടിലെ ( 19698- ലെ 
15 ) വ്യവസ്ഥകൾ പ്രകാരം ഭൂമിയിൻമേലുള്ള പൊതുനികുതി കുടിശ്ശിക എന്ന പോലെയും 
ഈടാക്കാവുന്നതുമാണ്. 


8. ഒഴിവാക്കൽ. ഈ ഓർഡിനൻസിലെ വ്യവസ്ഥകൾ തൽസമയം പ്രാബല്യത്തി 
ലുള്ള മറ്റേതെങ്കിലും നിയമത്തിലെ വ്യവസ്ഥകൾക്കു പുറമെയും അതിന് ഭംഗം 
വരാതെയും ആയിരിക്കേണ്ടതും ഈ ഓർഡിനൻസിൽ അടങ്ങിയിട്ടുള്ള യാതൊന്നും 
ഏതെങ്കിലും ആൾക്കെതിരെ, ഈ ഓർഡിനൻസ് പ്രകാരമല്ലാതെ ആരംഭിക്കാവുന്നതോ 
സ്വീകരിക്കാവുന്നതോ ആയ എന്തെങ്കിലും നടപടികളിൽ നിന്നും (അന്വേഷണം 
മുഖേനയോ മറ്റു വി ധ ത്തിലോ) അയാളെ ഒഴിവാക്കാൻ പാടില്ലാത്ത തുമാണ്. 

9. ചട്ടങ്ങൾ ഉണ്ടാക്കുന്നതിനുള്ള അധികാരം. (1) സർക്കാരിന്, ഗസറ്റ് വിജ്ഞാ 
പനം വഴി, ഈ ഓർഡിനൻസിലെ വ്യവസ്ഥകൾ നടപ്പിലാക്കുന്നതിലേയ്ക്കായി, 
മുൻകാല പ്രാബല്യത്തോടെയോ പിൽക്കാല പ്രാബല്യത്തോടെയോ ചട്ടങ്ങൾഉണ്ടാക്കാവു 
ന്നതാണ്. 


(2 ) ഈ ഓർഡിനൻസിൻ കീഴിൽ ഉണ്ടാക്കുന്ന ഏതൊരു ചട്ടവും അതുണ്ടാക്കി 
യതിനു ശേഷം, കഴിയുന്നതവേഗം, നിയമസഭ സമ്മേളനത്തിലായിരിക്കുമ്പോൾ സഭ 
മുൻപാകെ ഒരു സമ്മേളനത്തിലോ തുടർച്ചയായ രണ്ട് സമ്മേളനങ്ങളിലോപെടാവുന്ന 
ആകെ പതിന്നാല് ദിവസക്കാലത്തേക്ക് വയ്ക്കേണ്ടതും അപ്രകാരം അത് ഏതു സമ്മേ 
ളനത്തിൽ വയ്ക്കുന്നുവോ ആ സമ്മേളനമോ തൊട്ടടുത്തു വരുന്ന സമ്മേളനമോ അവസാ 
നിക്കുന്നതിനു മുൻപ് നിയമസഭ പ്രസ്തുത ചട്ടങ്ങളിൽ എന്തെങ്കിലും രൂപഭേദം വരുത്തു 
കയോ, അല്ലെങ്കിൽ ആ ചട്ടം ഉണ്ടാക്കേണ്ടതില്ലെന്ന് തീരുമാനിക്കുകയോ ചെയ്യുന്നപക്ഷം, 
ആ ചട്ടത്തിന്, അതിനുശേഷം, അതതുസംഗതിപോലെ , അങ്ങനെ രൂപഭേദപ്പെടുത്തിയ 
രൂപത്തിൽമാത്രം പ്രാബല്യംഉണ്ടായിരിക്കുകയോ, അല്ലെങ്കിൽ യാതൊരു പ്രാബല്യവുമി 
ല്ലാതിരിക്കുകയോ ചെയ്യുന്നതാകുന്നു ; എന്നിരുന്നാലും, അങ്ങനെയുള്ളഎന്തെങ്കിലും രൂപ 
ഭേദപ്പെടുത്തലോ റദ്ദാക്കലോ ആ ചട്ടപ്രകാരം മുൻപ് ചെയ്തിട്ടുള്ളഏതെങ്കിലും 
സംഗതിയുടെ സാധു തയ്ക്ക് ഭംഗം വരാത്ത വിധ ത്തി ലാ യി രി ക്കേ ണ്ടതാണ്. 

10. റദ്ദാക്കലും ഒഴിവാക്കലും:-(1) 2019 - ലെ കേരള സ്വകാ സ്വത്തിനുള്ള നാശ 
നഷ്ടം തടയലും നഷ്ടപരിഹാരം നൽകലും ഓർഡിനൻസ് ( 2019- ലെ 10) ഇതിനാൽ 
റദ്ദാക്കിയിരിക്കുന്നു. 

( 2) അങ്ങനെ റദ്ദാക്കിയിരുന്നാൽത്തന്നെയും, പ്രസ്തുത ഓർഡിനൻസ് പ്രകാരം 
ചെയ്തതോചെയ്തതായി കരുതപ്പെടുന്നതോ ആയ ഏതെങ്കിലും കാര്യമോ എടുത്തതോ 
എടുത്തതായി കരുതപ്പെടുന്നതോ ആയ ഏതെങ്കിലും നടപടിയോ ഈ ഓർഡിനൻസിൻ 
കീഴിൽ ചെയ്തതായോ എടുത്തതായോ കരുതപ്പെടേണ്ടതാണ്. 

( ശരിത്തർജ്ജമ) 


ഇന്ദുകല , പി. 
അഡീഷണൽ നിയമ സെക്രട്ടറി. 


17 


